ഉപദോഗം ആയുധമാക്കുക 


ബഹുരാഷ്ര്ര കമ്പനികളുടെ 


ഉല്‍പ്പന്നങ്ങള്‍ ബഹിഷ്ക്കരിക്കുക 


കേരള ശാസ്ര്രസാഹിത്യ പരിഷത്ത്‌ 





ആഗോളവല്‍ക്കരണം 


ആഗോളവിപണി സൃഷ്ടിക്കുകയാണ്‌ പുരോഗതിയിലേക്കൂള്ള ഏക 
മാര്‍ഗമെന്നു നിര്‍ദേശിച്ചുകൊണ്ട്‌ അതിനു തടസ്സമായി നില്‍ക്കുന്നതിനെ 
യെല്ലാം തട്ടിനീക്കൂന്നതില്‍ വിശുസിക്കമൂന്ന ഒരു കൂട്ടം സാമ്പത്തിക - 
സാമൂഹ്യ നയങ്ങളാണ്‌ ആഗോളവല്‍ക്കരണമെന്നു പേരില്‍ അറിയകെടു 
ന്നത്‌. ബഹുരാഷ്ട്ര കുത്തകകള്‍ ഇതിനെ സ്വാഗതം ചെയ്യുന്നു. ലോക 
മെങ്ങൂമൂള്ള വമ്പന്‍ ധനശക്തികളും അങ്ങനെതന്നെ. അവരെ സംബ 
സ്ഥിച്ചിടത്തോളം ദേശീയനിയന്ത്രണങ്ങള്‍ നീക്കൂകയെന്നാല്‍ അവരുടെ 
കമ്പോളങ്ങള്‍ വിപുലമാവുക എന്നാണര്‍ഥം. എന്നാല്‍ മിക്ക രാജ്യങ്ങളിലും 
ചെറുകിട ഉല്‍പാദകരും വ്യവസായികളും വന്‍കിടക്കാരോട്‌ മത്സരിക്കാന്‍ 
കഴിയാത്തതിനാല്‍ ഇതിനെ എതിര്‍ക്കുന്നു. സ്വതന്ത്ര കബമ്പോളവ്യവസ്ഥ 
യില്‍ പണക്കാര്‍ക്ക്‌ അവരാഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാന്‍ സ്വാതന്ത്ത്യമു 
ണ്ടെന്ന്‌ അവര്‍ ചദൂണ്ടിക്കാട്ടൂന്നൂ. എന്നാല്‍ പാവങ്ങള്‍ പറഠംതള്ളഷചെടുന്നു. 
ആഗോജവല്‍ക്കരണം കച്ചവടനിയന്ത്രണങ്ങളെല്ലാം നീക്കിയ ലോകവിപണി 
മാത്രമല്ല സൃഷ്ടിക്കുന്നത്‌. ഒരു ഏകതാനമായ ആഗോളസംസ്‌കാരവും 
സൃഷ്ടിക്കുന്നു. സാങ്കേതികവികാസം, അറിവിന്റെയും വിവരങ്ങളുടെയും 
ഉല്‍ഷാദനനിയന്ത്രണങ്ങള്‍, സാമുഹ്യസ്ഥാപനങ്ങളൂടെ ഘടന എന്നിവ 
യെല്ലാം ഏതാനും ബഹദുരാഷ്ദ്രകുത്തകളൂടെ മേധാവിത്വത്തിനായി പരമു 
വഷ്വെടുത്തുകയറും ചെയ്യുന്നു. 


ഥദൊരവല്‍ക്കരണം 


ഉതഷാദനത്തിലും വാണിജ്യത്തിലും സര്‍ക്കാരിന്റെ നിയന്ത്രണങ്ങള്‍ 
പ്രുര്‍ണമായി ജല്ലാതാക്കുകയോ ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്യന്ന 
രാഷ്ട്രീയനയം. ജനങ്ങളുടെ ആവശ്യങ്ങള്‍ നിര്‍ണയിക്കാന്‍ സര്‍ക്കാരിനേ 
ക്കാള്‍ കഴിവ്‌ കബ്വോഭത്തിനാണെന്ന വാദമാണ്‌ നിയമങ്ങളെല്ലാം 
എടൂത്തദുകളയുന്നതിനു പിന്നിലുള്ളത്‌. ഉല്‍പാദനത്തിന്റെ സാമൂഹ്യ ലക്ഷ്യ 
ങ്ങള്‍ - പ്രത്യേകിച്ച്‌ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരൂന്ന പാവക്കെട്ടവ 
രൂടെ ആവശ്യങ്ങള്‍ നിവ്ൃത്തിക്കൂന്നതിനും തൊഴിലവസരങ്ങള്‍ സൃഷ്ടി 
ക്കുന്നതിനുമുള്ളവ- പിന്തള്ളക്െടുകയൂം സമ്പന്നര്‍ക്കുമാത്രം നേട്ടമൂണ്ടാ 
ക്ൂകയൂം ചെയ്യുന്നതാണ്‌ ഉദാരവല്‍ക്കരണനയം. 


ഘടനാപരമായ അഴിച്ചുപണി 


കടക്കെണ്ടിയിലായ രാഷ്ട്രങ്ങള്‍ക്ക്‌ കടത്തിന്റെ കാലാവധി നീട്ടിക്കൊ 
ടുക്കൂന്നതിനും തിരിച്ചടവിനു പൂതിയ കടം കൊടുക്കുന്നതിനദുമായി ഐ. 
എം.എഫറദും ലോകബേങ്കൂം അടിച്ചേല്‍പിക്കൂന്ന നിബന്ധനകളുടെ ഓമന 
ഷേര്‌. കടംവാങ്ങിയ രാജ്യത്തിന്റെ സമ്പദ്ഘടനയും സര്‍ക്കാര്‍ നിയമങ്ങളും 
എങ്ങനെ മാറ്റിയെഴുതണമെന്ന്‌ ആഇഞാപിക്കടുന്ന ഈ നിബന്ധനകള്‍ 
പൊതദാവെ രഹസ്യമായി സമുക്ഷിക്കാരാണ്‌ പതിവ്‌. 





ഉപദോഥം ആയുധമാക്കുക 


ആഗോളവത്കരണത്തിന്റെ കടന്നുകയറ്റം ചെറുക്കാനാവാത്ത ഒരു 
അനിവാരൃതയാണെന്നും അതിനു വഴങ്ങിക്കൊണ്ട്‌ അതിന്റെ സാദ്ധ്യ 
.തകള്‍ ഉപയോഗപ്പെടുത്തുകയാണ്‌ കരണീയമെന്നുമുള്ള ഒരു വമ്പന്‍ 
പ്രചരണം നടക്കുന്നുണ്ട്‌. കേരളത്തിന്റെ പ്രാചീനകാലം 
മുതല്‍ക്കുള്ള അന്താരാഷ്ട വാണിജ്യ ബന്ധങ്ങള്‍ ചൂണ്ടിക്കാട്ടി നാം 
പണ്ടുമുതല്‍ക്കേ ആഗോളരാണെന്ന വിചിത്രവാദവും രംഗത്തുണ്ട്‌. 


ഇക്കൂട്ടര്‍ മറക്കുന്നതോ മറയ്ക്കുന്നതോ ആയ സംഗതി, ഇപ്പോള്‍ 
ആഗോളവത്കരണമെന്ന ഓമനപ്പേരില്‍ അരങ്ങേറുന്നത്‌ ആഗോള 
വിപണിവത്കരണം മാത്രമാണ്‌ എന്നതത്രെ. അതായത്‌ മൂലധനത്തി 
ന്റെയും കച്ചവടത്തിന്റെയും സര്‍വതന്ത്ര സ്വത്ന്ത്രത. ആര്‍ക്കും 
എന്തും എവിടെയും വില്‍ക്കാനുള്ള സ്വാതന്ത്ര്യം. പണ്ട്‌ ചൈനയില്‍ 
മയക്കുമരുന്നു വില്‍ക്കാനുള്ള അവകാശം സംരക്ഷിക്കാനായി ഇംഗ്ലീ 
ഷുകാര്‍ ചൈനീസ്‌ ച്ക്രവര്‍ത്തിനിക്കെതിരെ “കറുപ്പു യുദ്ധം" 
(ഠ്ധ്നഥ/) നടത്തിയതിന്റെ തുടര്‍ച്ച. സ്വന്തം നാട്ടിലെ കൃഷിയും 
വ്യവസായവും തൊഴിലവസരങ്ങളും സംരക്ഷിക്കാനായി ഇറക്കുമതി 
നിയന്ത്രിക്കാനും ചുങ്കം ചുമത്താനുമുള്ള രാഷ്ട്രങ്ങളുടെ പരമാധി 
കാരം !//0ഠ-യിലൂടെ കവര്‍ന്നെടുത്ത്‌ ബഹുരാഷ്ട്ടുക്കുത്തകുകളുടെ 
തേര്‍വാഴ്ച ഉറപ്പുവരുത്താനുള്ള തന്ത്രം. വിദേശ മൂലധനത്തിന്‌ 
യഥേഷ്ടം കടന്നുവരാനും കാലം പന്തിയല്ലെന്നു കണ്ടാല്‍ പൊടിയും 
തട്ടി പിന്‍വാങ്ങാനും, രൂപയുടെ മുല്യത്തെത്തന്നെ ഈഹക്കച്ചവട 
ത്തിനുള്ള കരുവാക്കി മാറ്റാനുമുള്ള ഉപായം. ഇതൊക്കെയാണ്‌ ഇന്നു 
നടക്കുന്ന ആഗോളവത്കരണം. ഇന്നാട്ടിലെ ജനങ്ങള്‍ ചോരയും 
നീരും വറ്റിച്ചു നല്‍കിയ നികുതിപ്പണം കൊണ്ടു പടുത്തുയര്‍ത്തിയ 
യശോഗോപുരങ്ങളായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിദേശക്കു 
ത്തക്ുകള്‍ക്കു തീറെഴുതാന്‍ സര്‍ക്കാരിനെ നിര്‍ബന്ധിതമാക്കുന്ന 
നാണക്കേടിന്റെ പേരാണ്‌ ആഗോളവത്കരണം. നഷ്ടത്തിലോടുന്ന 
പൊതുസംരംഭങ്ങളെ നഷ്ടത്തിലായതുകൊണ്ടും, ലാഭത്തില്‍ നടക്കു 
ന്നവയെ ലാഭത്തിലായതുകൊണ്ടും (”ലാഭമുണ്ടാക്കുന്നവ വാങ്ങാ 
നല്ലേ ആളെക്കിട്ടൂ?") സ്വകാര്യവത്കരിച്ചേ പറ്റു എന്ന ഇരുതലവാദ 





ത്തിന്റെ പിന്നില്‍ ഒളി 
ക്കുന്ന സര്‍ക്കാരിന്‌, 
ആര്‍ക്കുവേണ്ടിയാണീ 
സ്വകാര്യവത്കരണം 
എന്ന ലഘുവായ 
ചോദ്യത്തിനു മറുപടി 
പറയാനാകുന്നില്ല. 
കാരണവന്മാര്‍ സമ്പാ 
ദിച്ചു വച്ച തറ 
വാട്ടുസ്വത്തു വിറ്റുമുടി 
ക്കുന്ന പിടിപ്പുകെട്ട 
പിന്മുറക്കാരുടെ കെടു 
കാര്യസ്ഥതയ്ക്കുള്ള 
അഭിനവ വ്യാഖ്യാനമാണ്‌ ഡിസ്‌ ഇന്‍വെസ്റ്റ്മെന്റ്‌. അതിനായി ഒരു 
മ്ന്ത്രിതന്നെയുണ്ട്‌ കേ്ദ്രക്യാബിനറ്റില്‍. വിറ്റുതുലയ്ക്കാനൊരു മന്ത്രി! 


സര്‍ക്കാരിനെന്തു പറ്റി? 


പട്ടിണി മരണങ്ങള്‍ക്കെതിരെ പ്രതിരോധദുര്‍ഗമാകേണ്ട പൊതു 
വിതരണ സ്യന്ദായത്തെ ആസൂത്രിതമായി തകര്‍ക്കുക, ഇന്‍ഷ്വറന്‍സ്‌ 
മേഖലയില്‍ കുമിഞ്ഞുകൂടുന്ന വമ്പിച്ച വിഭവസമ്പത്തിനെ പൊതു 
നിക്ഷേപങ്ങള്‍ക്കായി കറന്നു കൊടുക്കുന്ന 1-യെ പൊളിക്കാനായി 
വിദേശക്കമ്പനികളെ ക്ഷണിച്ചുവരുത്തുക, വൈദ്യുതോത്പാദന വിത 
രണം, വാര്‍ത്താവിനിമയം, വിമാനഗതാഗതം തുടങ്ങി മര്‍മ്മപ്രധാന 
രംഗങ്ങളില്‍ ലാഭൈക മനസ്കരായ സ്വകാര്യസംരംഭങ്ങളെ പ്രോത്സാ 
ഹിപ്പിക്കുക, ആരോഗ്യം, വിദ്യാഭ്യഠാസം തുടങ്ങി സാമുഹികനീതിയുടെ 
ഉപാധികളായ അടിസ്ഥാന സേവനരംഗങ്ങളില്‍ പോലും “കാശുള്ള 
വര്‍ക്കു മതി മെച്ചപ്പെട്ട സേവനം” എന്ന കച്ചവട മനോഭാവം പ്രചരി 
പ്പിക്കുക എന്നിങ്ങനെ പൊതുവേ 'ശ്ഠ-യുടെ അജണ്ട നടപ്പാക്കാ 
നുള്ള ഏജന്റുമാരായി ചുരുങ്ങിയിരിക്കുന്നു നമ്മുടെ ദേശീയ 
സര്‍ക്കാര്‍. കോളനി ഭരണക്കാലത്ത്‌ ഈ രാജ്യം ഭരിച്ചിരുന്ന വെള്ള 
ക്കാര്‍ക്കു പോലും പട്ടിണിമരണങ്ങളൊഴിവാക്കാനും ക്രമസമാധാനം 
നിലനിര്‍ത്താനും നീതിന്യായം പുലര്‍ത്താനുമുള്ള ധാര്‍മിക ഉത്തര 
വാദിത്തം ഉണ്ടായിരുന്നു. പക്ഷെ അഭിനവ കൊളോണിയലിസ 
ത്തിന്റെ നവയുഗത്തില്‍ ഈസ്റ്റിന്‍ഡ്യാ കമ്പനിയെ വെല്ലുന്ന ബഹു 






































രാഷ്ദ്രകുത്തകകള്‍ക്ക്‌ ഈ വക അലോസരങ്ങളൊന്നുമില്ല. 
അതൊക്കെ ദേശീയ സര്‍ക്കാരിന്റെ ഉത്തരവാദിത്തം. പക്ഷേ, ആ 
ഉത്തരവാദിത്തം നിറവേറ്റാന്‍ ഉതകേണ്ട നയങ്ങള്‍ രൂപീകരിക്കാനു 
ളള സ്വാതന്ത്ര്യവും പരമാധികാരവും നമ്മുടെ സര്‍ക്കാര്‍ //ഠ യിലൂടെ 
പണയം വച്ചു കഴിഞ്ഞിരിക്കുന്നു. “അവര്‍' പറയുന്നതനുസരിച്ച്‌ 
പേറ്റന്റ്‌ നിയമം മാറ്റി എഴുതുക, “അവര്‍” ആജ്ഞാപിക്കുന്ന 
തുകൊണ്ടു മാത്രം വെളിച്ചെണ്ണയുടെയും പാം ഓയിലിന്റെയും റബ്ബ 
റിന്റെയും ഇറക്കുമതി ഉദാരമാക്കുക, “അവരെ' തൃപ്തിപ്പെടുത്താ 
നായി നമ്മുടെ പൊതുമേഖലാസ്ഥാ 
പനങ്ങളെ പെട്ടവിലയ്ക്ക്‌ 
കുത്തകകള്‍ക്ക്‌ കൈമാറുക... 
ഇങ്ങനെ പോകുന്നു 
ആശഗോളവല്‍ക്കരണത്തി 
ന്റെ പുതിയ വ്യാഖ്യാനം. 
സമത്വത്തിന്റെയും പര 
സ്പര ബഹുമാനത്തി 
ന്റെയും അടിസ്ഥാന 
ത്തില്‍ പണ്ടുമു തലേ 
പുലര്‍ന്നിരുന്ന വിദേശവ്യാ 
പാരവുമായോ, ദേശീയ താത്പ 
ര്യങ്ങള്‍ സരരക്ഷിച്ചും സ്വാശ്ര 
യത്വം മുറുകെപ്പിടിച്ചുകൊണ്ടും 
ജവാഹര്‍ലാല്‍ നെഹ്രുവിന്റെ 
കാലം മുതല്‍ നടപ്പാക്കിവന്ന വിദേശ സഹായ-സഹകരണ പരിപാ 
ടികളുമായോ ഇതിന്‌ യാതൊരു സാമ്യവുമില്ല. 






നേട്ടങ്ങള്‍? 


രാജ്യതാത്പര്യങ്ങള്‍ പണയംവയ്ക്കുന്ന ഈ ഇടപാടിലും കുറേ 
നേട്ടങ്ങള്‍ ആര്‍ക്കൊക്കെയോ ഉണ്ടാകുന്നുണ്ട്‌ എന്നതു സത്യമാണ്‌. 
എന്തൊക്കെയാണവ? 

ഒന്നാമത്‌, കയ്യില്‍ കാശുള്ളവര്‍ക്ക്‌ ലോകത്തെവിടെയും 
ഉണ്ടാക്കിയ സുഖഭോഗ വസ്തുക്കള്‍, തീരുവയില്ലാതെ, അന്താരാഷ്ട 
വിലയ്ക്കുതന്നെ വാങ്ങാനുള്ള സ്വാതന്ത്ര്യം. ഏറ്റവും ആധുനികമായ 
ആഡംബര വസ്തുക്കളോ, ഇലക്ര്ലോണിക്‌ കളിപ്പാട്ടങ്ങളോ, വിദേശ 


നിര്‍മിത കാഠുകളോ, എന്തായാലും, ഇവിടെത്തന്നെ വാങ്ങാം. 
കാശുണ്ടായാല്‍ മതി. 


രണ്ടാമത്‌, ബഹുരാഷ്ട്ടുക്കമ്പനികളുടെ കടന്നുകയറ്റത്തോടെ 
ഉന്നത വേതനം വാഗ്ദാനം ചെയ്യുന്ന കുറേ മാനേജ്മെന്റ്‌ തൊഴിലവ 
സരങ്ങളും കമ്മീഷന്‍- ഏജന്‍സി സാദ്ധ്യതകളും തുറന്നു കിട്ടും. 
അതു മുതലാക്കാനുള്ള വിരുതും വഴക്കവും ഉള്ള കുറേപ്പേര്‍ക്ക്‌ 
തീര്‍ച്ചയായും അതിന്റെ ഗുണം കൊയ്യാം. കേരളീയര്‍ക്ക്‌ ഇക്കാര്യ 
ത്തില്‍ പല അനുകൂല ഘടകങ്ങളും ഉണ്ട്‌ എന്നു സമ്മതിക്കാതെ 
തരമില്ല. വേട്ടയാടപ്പെടുന്ന മുയലുകളെവിട്ട്‌ വേട്ടപ്പട്ടികളോടൊപ്പം 
ചേരാനുള്ള അവസരമുണ്ട്‌, അതിനുള്ള പ്രലോഭനം ശക്തവുമാണ്‌. 


അതിനെന്താ കുഴപ്പം? 


കമ്പോള സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രമാണം തന്നെ 
കാശുള്ളവരുടെ താത്പര്യം സംരക്ഷിക്കുക എന്നതാണ്‌. വാങ്ങാന്‍ 
ശേഷിയുള്ളവരുടെ താത്പര്യമനുസരിച്ചായിരിക്കും ഉത്പാദനവും 
വിതരണവും. വാങ്ങാന്‍ കഴിവില്ലാത്തവര്‍ക്ക്‌ വിപണിയില്‍ പ്രവേശ 
നമില്ലല്ലോ (പണമില്ലാത്തവന്‍ പിണം). അവരുടെ താല്‍പര്യം ആരു 
സംരക്ഷിക്കും? അതാണു സര്‍ക്കാരിന്റെ കടമ. പക്ഷെ സര്‍ക്കാരിനെ 


ാചംി1204/1071 49000) 
[ ് 
ി 









































പുറന്തള്ളി ആ സ്ഥാനത്ത്‌ വിപണി എന്ന നിര്‍ഗുണസത്വത്തെ പ്രതി 
ഷ്ഠിക്കാനാണ്‌ ആഗോളവല്‍ക്കരണം ശ്രമിക്കുന്നത്‌. രാഷ്ട്രീയ 
വ്യവസ്ഥയിലൂടെ പ്രകടിതമാകുന്ന സാമൂഹിക നിയ്രത്രണത്തിന്റെ 
സ്ഥാനത്ത്‌ പൂര്‍ണമായും വിപണിയുടെ തീരുമാനമായിരിക്കും 
നിയാമകമാകുക. സാമൂഹിക നീതിക്കും ദുര്‍ബലവിഭാഗങ്ങളുടെ 
താത്പര്യങ്ങള്‍ക്കും അവിടെ പ്രസക്തിയോ പ്രഭാവമോ ഇല്ല. 
സമ്പന്നര്‍ കൂടുതല്‍ സമ്പന്നരും ദരിദ്രര്‍ കൂടുതല്‍ ദരിദ്രരും 
ആയിക്കൊണ്ടിരിക്കുക എന്നത്‌ ഈ വ്യവസ്ഥയുടെ 
അനിവാരൃഫലമത്രെ. ആഗോളവത്കരണം നടപ്പിലാ ക്കിക്കഴിഞ്ഞ 
മൂന്നാംലോക രാജ്യങ്ങളില്‍ ഇതാണ്‌ സംഭവിക്കുന്നത്‌ എന്ന്‌ 
ലോകബാങ്കും പ൧൧-യും പോലും സമ്മതിച്ചിട്ടുണ്ട്‌. ബഹുരാഷ്്ുക്ക 
മ്പനികള്‍ക്ക്‌ ബൃഹത്തായ ഇന്‍ഡ്യന്‍ വിപണിയുടെ മുകളറ്റത്തെ ഇരു 
പതോ ഇരുപത്തഞ്ചോ ശതമാനം കിട്ടിയാല്‍ മതി. അതുതന്നെ അമേ 
രിക്കന്‍ വിപണിയോടൊപ്പമാകും - ജനസംഖ്യയില്‍. ബാക്കിയുള്ള 
വര്‍ക്ക്‌ എന്തു സംഭവിച്ചാലും അവര്‍ക്കൊന്നുമില്ല. പക്ഷേ ദേശീയ 
സര്‍ക്കാരിന്റെ ഉത്കണ്ഠ ഏറ്റവും താഴെ ഉള്ളവരുടെ താത്പര്യംകൂടി 
സംരക്ഷിക്കാനായിരിക്കണമല്ലേോ. അതിനനുസരിച്ചായിരിക്കണമല്ലൊ 
നമ്മുടെ ഉത്പാദനവ്യവസ്ഥയെ രൂപപ്പെടുത്തേണ്ടത്‌. 


ചുരുക്കത്തില്‍, നമ്മുടെ പ്രശ്നം വികസന ല്രരകിയയില്‍ 
സാമൂഹികനീതിയുടെ സ്ഥാനം എന്ത്‌ എന്നതാണ്‌. “ഉണ്ടവന്‌ പായ്‌ 
കിട്ടാഞ്ഞിട്ട്‌, ഉണ്ണാത്തവന്‌ ഇല കിട്ടാഞ്ഞിട്ട്‌' എന്ന പഴഞ്ചൊല്ലില്‍ 
ഈ ധര്‍മസങ്കടത്തിന്റെ പൊരുള്‍ ഒളിഞ്ഞുകിടപ്പുണ്ട്‌. പായും വേണം 
ഇലയും വേണം. പക്ഷെ പായ്‌ വിരിക്കുന്നത്‌ ഇലയിടാനുള്ള സ്ഥല 
ത്താകരുതല്ലെൊാ. ഇലയ്ക്കുള്ള പണമെടുത്ത്‌ പായ വാങ്ങുകയുമരു 
ത്‌. ഉണ്ണാനില്ലാത്തവരെ അവഗണിച്ചുകൊണ്ട്‌ ഉണ്ടവരുടെ കാര്യം 
മാത്രം നോക്കുന്ന വൃവസ്ഥിതിയോടാണെതിര്‍പ്പ്‌, പായുടെയും കിട 
ക്കയുടെയും കേമത്തത്തെപ്പറ്റിയും അതില്‍ കിടന്നാലുള്ള സുഖത്തെ 
പറ്റിയും സ്വപ്നം കാണാന്‍ ഇല കിട്ടാത്തവരെപ്പോലും പ്രലോഭിപ്പി 
ക്കുന്നു എന്നതാണ്‌ കമ്പോളവ്യവസ്ഥിതിയുടെ മാസ്മരശക്തി. 


ഉപഭോഗസംസ്കാരം 


കമ്പോള വ്യവസ്ഥിതി നമ്മുടെ മേല്‍ ആധിപത്യം സ്ഥാപിക്കുന്നത്‌ 
ഉപഭോഗസംസ്‌കാരത്തിലൂടെയാണ്‌. പഴയ കോളനി ഭരണക്കാ 
രെപ്പോലെ, ശ്രതുസ്ഥാനത്തു നിര്‍ത്താവുന്ന ഒരു പ്രതിനായകനല്ല 


അത്‌. നമ്മുടെ ഉള്ളില്‍തന്നെയുള്ള സ്വാര്‍ത്ഥതയേയും സുഖലോലു 
പതയേയും പൊങ്ങച്ചത്തേയുമാണ്‌ അത്‌ ലക്ഷ്യമാക്കുന്നത്‌. (ഠ൧- 
ഒട ലഠട, [വലിലഥഠധ്‌ട ഉസ്ഥ/ എന്ന പരസ്യ വാചകം ഓര്‍ക്കുക). നല്ല 
വീടോ, ഫോണോ, കാറോ, ടീവിയോ വേണമെന്നുള്ള മോഹമല്ലാ 
ഉപഭോഗസംസ്‌കാരം. ഇതെല്ലാം നല്ലതുതന്നെ. ഇതെല്ലാം എല്ലാവര്‍ 
ക്കും ലഭ്യമാക്കുക എന്നത്‌ വികസനത്തിന്റെ ലക്ഷ്യവുമാണ്‌. പക്ഷേ 
വീട്‌ ആവശ്യത്തിനുള്ള സാകര്യങ്ങളോടുകൂടിയത്‌ എന്നതിനു 
പകരം കൃര്രിമ മോടിയുടേയും ആര്‍ഭാടത്തിന്റെയും പൊങ്ങച്ച 
ത്തിന്റെയും അടയാളമാകുമ്പോള്‍, കാറ്‌ യാത്ര ചെയ്യാനുള്ള വാഹ 
നം എന്നതിലുപരി പണത്തിന്റെയും പ്രതാപത്തിന്റെയും പ്രതീകമാ 
കുമ്പോള്‍, മൊബൈല്‍ ഫോണ്‍ തൊഴില്‍പരമോ വ്യക്തിപരമോ 
ആയ ആവശ്യം എന്നതിനേക്കാള്‍ ഫാഷനും ജാടയും ആയി മാരു 
മ്പോള്‍, കംപ്യൂട്ടര്‍ ഉണ്ടായാല്‍ പോരാ അത്‌ ലേറ്റസ്റ്റ്‌ മോഡല്‍ 
തന്നെയാകണം എന്ന വാശി കയറുമ്പോള്‍ ഇതെല്ലാം 
ജീവിതാവശ്യത്തിനുള്ള ഉപകരണങ്ങള്‍ എന്ന നിലയില്‍ നിന്നും 
ഉപഭോഗസംസ്‌ കാരത്തിന്റെ ചങ്ങലകളായി മാറി നമ്മെ 
കെട്ടിമുറുക്കുന്നു. 


ഈ കെണിയില്‍ നിന്ന്‌ എങ്ങനെ രക്ഷപ്പെടാം? 
ഇതിനെതിരെ പ്രതിരോധം സാധ്യമല്ലേ? 


ഉപഭോഗം എന്ന ആയുധം 


കമ്പോള വ്യവസ്ഥിതിയുടെ പ്രാണവായു കച്ചവടം ആണല്ലോ. 
ബഹുരാഷ്ട്ടു കമ്പനികളുടെ ഉത്പന്നങ്ങള്‍ക്ക്‌ അനുകൂലമായ ഒരു 
ഉപഭോഗസംസ്‌കാരം വളര്‍ത്തിയെടുക്കാനാണ്‌ “അവര്‍” സാംസ്‌കാ 
രിക രംഗത്തേയും വാര്‍ത്താവിനിമയ മാദ്ധ്യമങ്ങളേയും ഉപയോഗി 
ക്കുന്നത്‌. അതുകൊണ്ടുതന്നെ ഇതിനെതിരായ പ്രതിരോധവും ഈ 
രംഗത്തുനിന്നു തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഉപഭോഗ 
മാണ്‌ നമ്മൂടെ വരുതിയിലുള്ള ഏറ്റവും ശക്തമായ ആയുധം. ഏതു 
ബഹുരാഷ്ട്ടുക്കമ്പനിക്കും നോവുന്ന വായ്ത്തലയാണ്‌ അതിന്റേത്‌. 
നമ്മുടെ വാങ്ങല്‍ശേഷിയെ വിവേചനപൂര്‍വം ഉപയോഗിച്ചാല്‍ ഏതു 
കൊലകൊമ്പനേയും മുട്ടുകുത്തിക്കാം. പരസ്യങ്ങളുടെ പകിട്ടില്‍ 
മയങ്ങിയും അനുകരണത്തിന്റെ ആവേശത്തില്‍ ഇളകിയും ആകരുത്‌ 
എന്തു വാങ്ങണം എന്തു വാങ്ങണ്ട എന്ന തീരുമാനം നാം എടുക്കേ 





ണ്ടത്‌. നമ്മുടെ പണം ആര്‍ക്ക്‌, എങ്ങോട്ട്‌, പോകുന്നു, എന്ന ചോദ്യം 
ചോദിക്കാന്‍ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. റ 

































നാമോരോരുത്തരും ഉത്പാദകനുമാണ്‌, ഉപഭോക്താവുമാണ്‌. 
ഉപഭോക്താവെന്ന നിലയില്‍ നമ്മുടെ താത്പര്യം ഏറ്റവും കുറഞ്ഞ 
വിലയ്ക്ക്‌ ഏറ്റവും മുന്തിയ ഉത്പന്നം വാങ്ങുക എന്നതു മാത്ര 
മാണെങ്കിൽ ഉത്പാദകന്‍ എന്ന നിലയില്‍ നമുക്ക്‌ യാതൊരു 
പരിഗണനയ്ക്കും അര്‍ഹതയുണ്ടാവില്ല. അതിനു പകരം ഉത്പാദ 
നവും ഉപഭോഗവും ഒരേ നാണയത്തിന്റെ ഇരുപുറമാണെന്നും, 
നമ്മുടെ ഉപഭോഗം നമ്മുടെ “അയല്‍ക്കാരുടെ” ഉത്പാദനത്തെ താങ്ങി 
നിര്‍ത്തിയാല്‍ മാത്രമേ നമ്മുടെ ഉത്പന്നം അവര്‍ വാങ്ങണം എന്ന്‌ 
നമുക്ക്‌ പ്രതീക്ഷിക്കാന്‍ കഴിയു എന്നും നാം തിരിച്ചറിയണം. റബര്‍ 
വിലയിടിവിനെപ്പറ്റി കേഴുന്ന കര്‍ഷകന്‍ അയല്‍ക്കാരന്റെ തേങ്ങയോ 
വെളിച്ചെണ്ണയോ വാങ്ങാതെ, ഇറക്കുമതി ചെയ്ത പാമോയിലും 
ഷാംപൂവും വാങ്ങുന്നതിലെ അര്‍ത്ഥശൂന്യത നാം മനസ്സിലാ 
ക്കേണ്ടിയിരിക്കുന്നു. ടയര്‍ വൃവസായിക്ക്‌ റബര്‍ ഇറക്കുമതി പഥ്യ 
മാണ്‌. പക്ഷേ സെക്കന്റ്‌ ഹാന്‍ഡ്‌ ടയര്‍ ഇറക്കുമതി ചെയ്യാനനു 
വദിക്കൂന്നത്‌ തന്റെ വ്യവസായത്തെ തകര്‍ക്കും എന്നയാള്‍ക്കു 
ഭയമുണ്ട്‌. എങ്കിലും കാര്‍ വ്യവസായിക്ക്‌ അതിനോടു വിരോധമില്ല. 
അയാള്‍ക്കു വിരോധം സെക്കന്‍ഡ്‌ ഹാന്‍ഡ്‌ കാര്‍ ഇറക്കുമതിയോടു 
മാധ്രമേയുള്ളൂ. മറ്റെല്ലാ രംഗങ്ങളിലും ആഗോളവത്കരണത്തെ 
സ്വാഗതം ചെയ്യുന്ന മാധ്യമപ്രഭുക്കള്‍ക്ക്‌ പ്രതവ്യവസായത്തില്‍ 
വിദേശക്കുത്തകകള്‍ വരുന്നതിഷ്ടുമില്ല. വക്കീലന്മാര്‍ക്ക്‌ 
വിദേശവക്കിലന്മാര്‍ വരുന്നതും ഡോക്ടര്‍മാര്‍ക്ക്‌ വിദേശ ഡോക്ടര്‍മാര്‍ 
വരുന്നതും രസിക്കില്ല. പക്ഷെ അവരെല്ലാം ഉപഭോക്താക്കള്‍ എന്ന 
നിലയില്‍ ആഗോളവത്കരണത്തെ സ്വാഗതം ചെയ്യുന്നവരാ 
ണുതാനും. 

ഇതിലടങ്ങിയിട്ടുള്ള വൈരുദ്ധ്യരെതയാണ്‌ നാം തുറന്നു കാട്ടേ 
ണ്ടത്‌. ഇതെല്ലാം കെട്ടുപിണഞ്ഞുകിടക്കുന്നു എന്ന സമഗ്രവീക്ഷ 
ണമാണ്‌ നാം പ്രചരിപ്പിക്കേണ്ടത്‌. 


പാമോയില്‍ ബഹിഷ്കരണത്തിനുള്ള ആഹ്വാനം അനുകൂലമായ 
ചില പ്രതികരണങ്ങള്‍ ഉണ്ടാക്കിയിട്ടുണ്ട്‌ എന്നത്‌ ആശാവഹമാണ്‌. 
എങ്കിലും, പാമോയിലും റബറും തേയിലയും ഇറക്കുമതി ചെയ്യു 
ന്നതും, പൊതുമേഖലയുടെ സ്വകാര്യവത്കരണവും, പൊതുവിതരണ 


സംവിധാനത്തിന്റെ തകര്‍ച്ചയും, വിദ്യാഭ്യാസ-ആരോഗ്യ മേഖല 
കളുടെ കച്ചവടവത്കരണവും എല്ലാം ഒരേ പ്രശ്നത്തിന്റെ - ആഗോള 
വത്കരണത്തിന്റെ - വിവിധ ഭാവഭേദങ്ങള്‍ മാത്രമാണ്‌ എന്നു ജനം 
തിരിച്ചറിയുന്നില്ല. ഈ തിരിച്ചറിവുണ്ടായാല്‍ മാത്രമേ നമുക്ക്‌ 
ഫലപ്രദമായ പ്രതിരോധം സാധ്യമാകൂ. 


ആ പ്രതിരോധത്തിന്റെ മുഖ്യ ആയുധം ഗാന്ധിജി മൂര്‍ച്ചകൂട്ടി 
യെടുത്ത നിസ്സഹകരണം” തന്നെയാകണം. ഉപഭോഗമേഖലയിലെ 
നിസ്സഹകരണമാണ്‌ ബഹിഷ്കരണം. ഒരു വിധം തൃപ്തികരമായ 
സ്വദേശി ഉത്പന്നങ്ങള്‍ ലഭ്യമായ ഒരു സാഹചര്യത്തിലും വിദേശ 
ഉത്പന്നങ്ങള്‍ വാങ്ങില്ലാ എന്ന ഒരു നിഷ്ഠ നാം വളര്‍ത്തിയെടു 
ക്കണം. ഒരു പക്ഷേ അല്പം കൂടിയ വില കൊടുക്കാന്‍ പോലും 
നാം തയ്യാറാകണം. കഴിയുന്നിടത്തോളം പ്രാദേശിക ഉത്പന്നങ്ങള്‍ 
വാങ്ങുന്നതിലൂടെ പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ പോഷിപ്പിക്കു 
ന്നതിനും തൊഴിലവസരങ്ങള്‍ സൃഷ്ടിക്കുന്നതിനും നമുക്ക്‌ കഴിയും. 
ഒരര്‍ത്ഥത്തില്‍ ഇത്‌ ദേശീയ സുരക്ഷയുടെയും കൂടി പ്രശ്നമാണ്‌. 
ജപ്പാനില്‍ ൧/0ഠ-യുടെ നിര്‍ബന്ധത്താല്‍ അരി ഇറക്കുമതി 
ചെയ്തപ്പോള്‍ ജനങ്ങള്‍ സംഘടിതമായി അതിനെ ചെറുത്ത മാതൃക 
നമ്മുടെ മുമ്പിലുണ്ട്‌. ജപ്പാനില്‍ നെല്‍കൃഷിക്കു ചെലവു 
കൂടുതലാണ്‌. എങ്കിലും കൂടിയ വില നല്‍കി അരി ഉത്പാദനം 
നിലനിര്‍ത്തുന്നത്‌ ദേശീയ സുരക്ഷയുടെ ആവശ്യമായി അവര്‍ 
കരുതുന്നു. എന്നാല്‍ അരിക്ഷാമം ഇല്ലാതിരുന്നിട്ടും അരി ഇറക്കുമതി 
അനുവദിക്കാന്‍ '//0ഠ നിബന്ധന പ്രകാരം ജാപ്പനീസ്‌ സര്‍ക്കാര്‍ 
നിര്‍ബന്ധിതമായി. “ഇറക്കുമതി ചെയ്തത്‌” എന്ന ലേബലില്‍ 
പ്രദര്‍ശിപ്പിച്ച അരി വാങ്ങാന്‍ ദേശസ്നേഹികളായ ജപ്പാന്‍കാര്‍ 
കൂട്ടാക്കിയില്ല. അവര്‍ കൂടിയ വില കൊടുത്ത്‌ ജപ്പാന്‍ അരി തന്നെ 
വാങ്ങി അരി ഇറക്കുമതിയെ പരാജയപ്പെടുത്തി. 


സ്വല്പം കൂടിയ വിലയ്ക്കായാലും വെളിച്ചെണ്ണ വാങ്ങി കേര 
കര്‍ഷകരെ താങ്ങിനിര്‍ത്താന്‍ നാം തയ്യാറാകുമോ? കൊക്ക 
ക്കോളയ്ക്കു പകരം കരിക്കു മതി എന്നു തീരുമാനിക്കാന്‍ നമുക്ക്‌ 
കഴിയുമോ? 


ി 
ഇന്‍ഡൃന്‍ റബര്‍ തന്നെ വാങ്ങി റബര്‍ കര്‍ഷകനെ താങ്ങി 
നിര്‍ത്താന്‍ ടയര്‍ വ്യവസായികള്‍ തയ്യാറാകുമോ? അത്തരം ടയറു 
കള്‍ മാത്രം വാങ്ങാനും ഇറക്കുമതി റബര്‍ ഉപയോഗിച്ചുള്ള ടയര്‍ 











ബഹിഷ്‌കരിക്കാനും കാറുടമകള്‍ തയ്യാറാകുമോ? വിദേശ 
ആപ്പിളുകളും വിദേശ പാല്‍ക്കുട്ടിയും പാല്‍പ്പൊടിയും ബഹിഷ്കരിച്ച്‌ 
നമ്മുടെ കര്‍ഷകരെ സംരക്ഷിക്കാന്‍ നാം തയ്യാറാകുമോ? ആയിരം 
കോടി രൂപയിലേറെ ആസ്തിയുള്ള മോഡേണ്‍ ഫുഡ്‌ കമ്പനി ചുളു 
വിലയ്ക്ക്‌ തട്ടിയെടുത്ത ഹിന്ദുസ്ഥാന്‍ ലിവറിനോടുള്ള പ്രതിഷേധം 
മോഡേണ്‍ പബ്രഡിനു പകരം പ്രാദേശിക ബേക്കറികളുടെ റൊട്ടി 
വാങ്ങിക്കൊണ്ട്‌ പ്രകടിപ്പിക്കാന്‍ നാം തയ്യാറാകുമോ? സോപ്പു 
വിപണിയുടെ 85 ശതമാനവും കയ്യടക്കിയ ബഹുരാഷ്ട്ര കുത്തകകളെ 
ചെറുക്കാന്‍ സ്വയം സോപ്പ്‌ ഉണ്ടാക്കിയും ചെറുകിട നിര്‍മാതാക്കളുടെ 
സോപ്പു മാത്രം വാങ്ങിയും നമുക്കു കഴിയില്ലേ? എത്ര ആയിരം 
പേര്‍ക്കാണ്‌ ഇതുമൂലം ഈ മേഖലയില്‍ പുതുതായി തൊഴില്‍ 
നല്‍കാന്‍ കഴിയുക? വെളിച്ചെണ്ണയുടെ ഡിമാണ്ട്‌ വര്‍ദ്ധിപ്പിക്കാനും 
ഇതു സഹായിക്കില്ലേ? 















കഴിയും, ഇതും ഇതിലപ്പുറവും കഴിയും. അതിന്‌ ഉപഭോഗത്തെ 
ആയുധമാക്കാന്‍ നാം പഠിക്കണം. പഴയൊരു പാഠമാണത്‌. ഗാന്ധിജി |. 
പഠിപ്പിച്ച പാഠം, സ്വദേശിയുടെ, സ്വാശ്രയത്വത്തിന്റെ, രാജ്യസ്നേ 
ഹത്തിന്റെ, സ്വഠര്രാജ്യത്വവിരുദ്ധസമരത്തിന്റെ പാഠം. 









അത്‌ ഇന്നും പ്രസക്തമാണ്‌. 






[ജു 





ഇന്ത്യയി 50 വര്‍ഷം പിന്നിടുമ്പോഴും ലക്ഷക്കണക്കിന്‌ 
ഇന്ത്യക്കാര്‍ക്ക്‌ സാമ്പത്തിക -രാഷ്‌ (രിയ - സാമദൂഹ്ൃനിതി 
ഇനിിയാം സഫലമാകാത്ത സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ്‌. സാമ്പ 
ത്തികവളര്‍ച്ചയൂടെ നേട്ടം ഇനിയും അവരിലേക്കെത്തേണ്ടിയിരിക്കൂന്നു. സാങ്കേ 
തിക വിദഗ്ദ്ധരുടെ എണ്ണത്തില്‍ മുന്നില്‍ നില്‍ക്കുമ്പോള്‍ത്തന്നെ നിരക്ഷര 
രുടെ എണ്ണത്തിലും നമ്മളൊന്നാമതാണ്‌. ലോകത്തിലേക്ക്‌ വെച്ച്‌ ഇടത്തര 
ക്കാര്‍ ഇവിടെയാണ്‌ കൂടൂതല്‍. ദാരിദ്ധ്യരേഖക്ക്‌ താഴെയുളള ജനങ്ങളും പോഷ 
കാഹാര ദൌര്‍ലഭ്യം അനുഭവിക്കൂന്ന കൂട്ടികളില്‍ ഭൂരിപക്ഷവും ഇവിടെത്ത 
ന്നെയാണ്‌. വന്‍വ്യുവസായശാലകള്‍ പരമദദാരിദ്രയത്തില്‍നിന്നുമാണ്‌ ഉയര്‍ന്നു 
വന്നത്‌. നമ്മൂടെ ഉപഗ്രഹങ്ങള്‍ പട്ടിണിഷാവങ്ങളുടെ കദുരകള്‍ക്കൂ നടുവില്‍ 
നിന്നാണ്‌ ഉയര്‍ന്നു പൊങ്ങുന്നത്‌. ജനങ്ങളുടെ അടക്കികിടിച്ച പ്രതിഷേധം 
അക്രമങ്ങളായി പലയിടത്തും നമ്മള്‍ കണ്ടുകഴിഞ്ഞു. ഭൂരന്തമെന്നു പരയ 
ട്ടെ, സാമ്പത്തികസമത്യം കൈവരിക്കാന്‍ നമുക്കു കഴിഞ്ഞിട്ടില്ല. ഇതോടൊഷം 
പ്രാദേശികവദും സാമൂഹ്യവുമായ അസമതുയങ്ങള്‍ വേദരേയുമുണ്ട്‌. സമൂഹ 
ത്തിലെ അടിത്തട്ടിലുള്ള ജനവിഭാഗങ്ങള്‍ നേരിടുന്ന ഈ അവഗണനയാണ്‌ 
ഒട്ടേറേ സാമൂഹയ പ്രക്ഷാബ്‌ ധാ വസ്ഥക്കദും കാരണമെന്ന്‌ കണ്ടെത്താന്‍ 
കഴിയും. അവരുടെ ജീവിത നിരാശയാണ്‌ അക്രമവാസനയായി പററത്തദുവ 
രുന്നത്‌... 


പരസ്യങ്ങള്‍ നിയന്ത്രിക്കുന്ന ഉപഭോഗം സമൂഹത്തില്‍ അസഹിഷ്ണു 
തയും സമ്മര്‍ദങ്ങളും വളര്‍ത്തി ആക്രമണങ്ങള്‍ക്ക്‌ ശക്തി പകരുന്നു. പുത്തന്‍ 
പണക്കാരമൂടെ നിര്‍ലജ്ജുമായ ഉപഭോഗാസക്തി താഴെക്കിടയിലുള്ളവരില്‍ 
അസഹിഷ്‌ണുത വളര്‍ത്തുന്നു. സമുഹത്തിലെ ഒരു പകുതി നമൂരഞ്ഞു 
പൊങ്ങുന്ന ചഷകങ്ങള്‍ സ്വന്തമാക്കദുമ്പോള്‍ മറുപകുതി ഒരു കുടുമ്പിള്‍ ചളി 
വെള്ളത്തില്‍ തൃപ്തിയടയേണ്ടി വരികയാണ്‌. 


ഉദാരവല്‍ക്കരണ- സ്വകാര്യവല്‍ക്കരണ - ആഗോളവല്‍ക്കരണ നയങ്ങള്‍ 
അശരണരായ ഇന്ത്യക്കാര്‍ക്ക്‌ അവസരസഭമത്വത്തിലേക്കൂം തദല്യതയിലേക്കും 
നടന്നുകയറാനുള്ള സുരക്ഷിതമായ പാത ഒരുക്കേണ്ടതുണ്ട്‌. ക്ലമയറുള്ള മനു 
ഘ്യണ്റെ രാദ്രത്തെ ഭയക്കദുക' ഈ പഴഞ്ഞചൊളല്ളലിനദുപകരം ഇങ്ങനെ പറയേണ്ട 
തുണ്ട്‌; നീണ്ട ദൂരിതജീവിതത്തിന്റെ വേദനപേറുന്ന ക്ഷമയുള്ള ജനതയുടെ 
കോപത്തെ ഭയക്കുക 


പക്ഷേ, ഒരൂ സമൂഹമെന്ന നിലയില്‍ സംവേദന ക്ഷമതകുറുറഞ്ഞ്‌ സഹഫജ്ചീ 
വികളൂടെ ദുഃഖത്തില്‍ മനസ്ത്റലിയാത്തവരായി നമ്മള്‍ മാറിക്കൊണ്ടിരിക്കുക 
..... ദളിതരുടെയും സ്ത്രീകളുടെയും പട്ടിണിഷാവങ്ങളുടെയും അവസ്ഥ 
രാജ്ൃത്തിന്ന്‌ അപമാനമാണ്‌... നമുക്ക്‌ നമ്മോട്‌ സത്യസന്ധത പാലിക്കേണ്ട 
തുണ്ട്‌. നിരാശരാവാതെ പ്രവര്‍ത്തനനിരതരാവറുക, മറ്റേതൊരു സമൂഹത്തേ 
ക്കാളൂമേറേ സന്ദിഗ്ദ്ധഘട്ടത്തില്‍ ഉണര്‍ന്നു പ്രവര്‍ത്തിക്കുന്ന ചരിത്രമാണ്‌ നമ്മ 
ടേത്‌. പക്ഷേ, നമ്മുടെ ഈ ശൈലി പ്രത്യേക അവസരങ്ങളിലേക്കായി നീക്കി 
വെക്കേണ്ടതല്ല. അത്‌ നിത്യജീവിതത്തില്‍ തെളിയിക്കുകയാണ്‌ പ്രേണ്ടത്‌.' 


(അത്തൃയന? വിഷബ്ജിക്കിു്റെ 50-ാം വാരഘികത്തിതി പ്രസിഡണ്ട്‌ 
രര കെ.ആര്‍.നാരായണന്‍ രാഷ്ദ്രത്തോട്‌ നടത്തിയ പ്രസസംഗത്തിതിനിന്ന) 





(൫൧ 1023 ൧18 200 1040 7//00 21ടേ8ട.2 വില 2 രൂപ 


